കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
| Reg. No. KL / TV ( N )/634/2012 -14 


COVERNM 


കമ 


വ 


- 


സർക്കു 


NMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 ഫെബ്രുവരി 18 
18th February 2014 

- 1189 കുംഭം 6 
6th Kumbham 1189 

1935 മാഘം 29 
29th Magha 1935 


Vol . III 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Stores Purchase 


Health Services Department 


- പുനർ ലഘു ദർഘാസ് പരസ്യം 
നമ്പർ എ . സി.1/ 456 /2013/ സി . ഡി.എച്ച്. പി . 2014 ജനുവരി 27. 


6000 


7 ഡിസ്പോസിബിൾ ഇ .എസ്സ്. ആർ. വിത്ത് റബ്ബർ 

ക്യാപ്പ് 
8 മൈകോടിപ്സ് 100 മില്ലി ലിറ്റർ കപ്പാസിറ്റി 

മഞ്ഞയുംവെള്ളയും 
9 മൈകോടിപ്സ് 1 മില്ലി ലിറ്റർ കപ്പാസിറ്റി നീല 
10 ഡിസ്റ്റിൽഡ് വാട്ടർ 5 ലിറ്റർ കാൻ 


2500 


പുലയനാർകോട്ട നെഞ്ചുരോഗാശുപത്രിയിലെലബോറട്ടറി 
യിലെ പ്രവർത്ത നങ്ങൾക്ക് ആവശ്യമായ താഴെ പറയുന്ന 
സാധനങ്ങൾ സപ്ലെ ചെയ്യുന്നതിന് മുദ്രവച്ച ടെണ്ടറുകൾ 
ക്ഷണിച്ചു കൊള്ളുന്നു . ടെണ്ടറുകൾ 2014 ഫെബ്രുവരി 20 -ാം തീയതി 
1 മണിക്ക്മുമ്പായി ആശുപ്രതിയിൽ ലഭിക്കേണ്ടതും ആയത്അന്നേ 
ദിവസം 2 മണിക്ക് ടെണ്ടർ സമർപ്പിച്ചവരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. വൈകി ലഭിക്കുന്ന ടെണ്ടറുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


2500 


- 


25 


ടെണ്ടർ ഫോറത്തിന്റെ വില - 400. 


കമ 


സാധനങ്ങളുടെ പേര് വിവരം 


എണ്ണം 


നമ്പർ 


6000 


10000 


| 1 ഐ . കെ .ബ്ലഡ്കളക്ഷൻട്യൂബ്ഡിസ്പോസിബിൾ 

വിത്ത് ഇ . ഡി. റ്റി . എ . 
- 2 ബ്ലഡ്കളക്ഷൻട്യൂബ്( ഡിസ്പോസിബിൾ) വിത്ത് 

സോഡിയം ഫ്ളൂറൈഡ് ഫോർഗ്ലൂക്കോസ് 
3 ബ്ലഡ്കളക്ഷൻട്യൂബ്(ഡിസ്പോസിബിൾ) വിത്ത് 

സോഡിയം സിട്രേറ്റ് ഫോർ ഇ .എസ്സ്.ആർ. 
4 പ്ലെയിൻ പ്ലാസ്റ്റിക്ട്യൂബ്(ഡിസ്പോസിബിൾ) 

12 * 74 
5 ഗ്ലാസ്സ് ടെസ്റ്റ്ട്യൂബ്സ് ബോറോസിൻ 12* 74 5000 
6 യൂറ്റിസ്റ്റിക്സ് ഫോർ യൂറിൻ റൂട്ടീൻ 
എക്സാമിനേഷൻ 

ബോട്ടിൽ 


ടെണ്ടർ ഫോറം വിൽപ്പന അവസാനിക്കുന്ന തീയതിയും 
സമയവും- 20- 2 -2014, 11 മണി. 

- ടെണ്ടർ സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 
20 - 2 - 2014, 1 മണി. 

- ടെണ്ടറിനോടൊപ്പം തന്നെ സാധനങ്ങളുടെ സാമ്പിൾകൂടി 
സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടർ ചെയ്യുന്ന റേറ്റ് കൂടാതെ സാമ്പിൾ 
കൂടി പരിശോധിച്ചശേഷം ടെക്നിക്കൽ കമ്മിറ്റി എടുക്കുന്ന 
തീരുമാന പ്രകാരമായിരിക്കും ടെണ്ടർ ഉറപ്പിച്ച് നൽകുക. ടി കാര്യ 
ത്തിൽ ടെക്നിക്കൽകമ്മിറ്റിയുടെ തീരുമാനം അന്തിമമായിരിക്കും. 
ടെണ്ടർ തീയതിയിൽ മാറ്റം വരുത്തുന്നതിനോ, ടെണ്ടർ റദ്ദാക്കുന്ന 
തിനോ നിരാകരിക്കു ന്ന തിനോ ഉള്ള പൂർണ്ണ അധികാരം 
സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും ടെണ്ടർ സംബന്ധിച്ച 
കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തിദിവസങ്ങളിൽ ആഫീസിൽ നിന്ന് 
അറിയാവുന്നതാണ്. 
നെഞ്ചുരോഗാശുപതി, 

( ഒപ്പ്) 
പുലയനാർകോട്ട. 

സൂപ്രണ്ട്. 


6000 


10000 


6. 


EMD — one percent subject to a minimum of 
- 1, 500. 


ദർഘാസ് പരസ്യം 
നമ്പർ ജി / 4068 / 2013. 

2014 ജനുവരി 27 . 
തിരൂരങ്ങാടി താലൂക്ക് ആശുപ്രതിയിലെ ലബോറട്ടറിയി 
ലേക്ക് താഴെ പറയുന്ന ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് 
നിബന്ധനകൾക്കു വിധേയമായി മത്സരാടിസ്ഥാനത്തിൽ മുദ്രവച്ച 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ഇനം - ഹെമറ്റോളജി അനലൈസർ (3 ഭാഗങ്ങൾ) റീ 
ഏജന്റ് സഹിതം. 

നിബന്ധനകൾ 


7. Details of warranty and CAMC /AMC should be 

specified . 
8. Rate contract for Re - agents should also be 

specified for 7 years (Minimum ) 
Further details if any, can be had from the office of 
the undersigned during office hours . 
Government Taluk 
Head Quarters Hospital, 
Tirurangadi, Malappuram . 

| (Sd.) 
Email: thqhtirurangadi @ gmail.com 

Superintendent. 


1. മുദ്രവച്ച് ടെണ്ടറുകളുടെ കവറുകൾക്കുമേൽ “ Tender 

for Supply of Hematology analyzer ” 29009260 

ണ്ടതും താഴെ ഒപ്പിട്ട വിലാസത്തിൽ ലഭിക്കേണ്ടതു 
|മാണ്. 


2. ടെണ്ടർ ഫോമിന്റെ വില ഒറി ജി ന ലിന് 600 - 0 

(മൂല്യ വർദ്ധിത നികുതി പുറമേ) പകർപ്പിന് 300 -0 

(മൂല്യവർദ്ധിത നികുതി പുറമേ) ആയിരിക്കും. 
3. ടെണ്ടർ ഫോം വിതരണം ചെയ്യു ന്ന ത് 20 - 2 - 2014 

വൈകിട്ട് 3 മണി വരെ മാത്രം ആയിരിക്കും. 
4. മുദ്രവച്ച ടെണ്ടർ സ്വീകരിക്കുന്നത് 21- 2- 2014 രാവിലെ 11 

മണിവരെ മാത്രം ആയിരിക്കും. 
5. മുദ്രവച്ച ടെണ്ടർ തുറക്കുന്നത് 21- 2-2014- ന് ഉച്ചയ്ക്ക് 12 
- മണിക്ക് ആയിരിക്കും. 
ടെണ്ടർ സമർപ്പി ക്കു മ്പോൾ ഒരു ശത മാനം 

നിരതദ്രവ്യം (കുറഞ്ഞത് 1,500) അടവാക്കേണ്ടതാണ്. 
7. ടെണ്ടർ അംഗീകരിക്കുന്നതിനും നിരസിക്കുന്നതിനും 

ഉള്ള അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 
വിശദ വിവരങ്ങൾക്ക് തിരൂരങ്ങാടി താലൂക്ക് ആശുപ്രതി 
- സൂപ്രണ്ടിന്റെ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


ദർഘാസ് പരസ്യം 
നമ്പർ എസ്/825/ 2013. 

2014 ജനുവരി 7. 
കോഴിക്കോട് ഗവൺമെന്റ് മാനസികാരോഗ്യകേന്ദ്രത്തിലേക്ക് 
ആവശ്യമായ ഉപകരണങ്ങളും മറ്റ് സാധനങ്ങളും വാങ്ങുന്നതിന് 
താഴെ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി അതുമായി 
ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും 
പരി ച യ സ മ്പ ന്ന രായ കരാ റു കാ രിൽ നിന്നും, മുദ്രവച്ച് 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - എസ്/ 825 / 2013. 

നിരതദ്രവ്യം - ആകെ തുകയുടെ 1 % (സൂപ്രണ്ടിന്റെ 
പേരിൽ എടുത്ത ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്ക് ഡി. ഡി .) 

ദർഘാസ് ഫോറത്തിന്റെ വില : 
അസ്സൽ - 1,500 + 4 % വാറ്റ്. 
പകർപ്പ് - 750 + 4 % വാറ്റ്. 

ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും 
15 - 2- 2014 രാവിലെ 10.30 മുതൽ വൈകുന്നേരം 3 മണിവരെ. 

ദർഘാസ് സ്വീക രിക്കുന്ന അവസാന തീയതിയും 
സമയവും - 18 - 2-2014, വൈകിട്ട് 3 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 20 -2 -2014 
11.30 മണി. 

ദർഘാസ് അയച്ചുകൊടുക്കേണ്ട ഉദ്യോഗസ്ഥന്റെ മേൽ 
വിലാസം സൂപ്രണ്ട്, ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രം 
കോഴിക്കോട്. 

1. സർക്കാർ ദർഘാസ് നടപടികൾക്ക് ബാധകമായ 
എല്ലാ നിയമാവലികളും ഈ ദർഘാസ് നടപടികൾക്കും ബാധക 
മായിരിക്കും. 

2. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഓഫീസ് 
| പ്രവർത്തി സമയത്ത് ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


No. G / 4068/2013 . 

27th January 2014. 
Sealed tenders are invited from reputed firms for 
supplying the following Equipment to Taluk Head 
Quarters Hospital, Tirurangadi. 

Item — Heamatology Analyser ( Three Parts ) with 
Reagents . 


CONDITIONS 


- 1. The tenders should be addressed to the 

undersigned with superscription of “ Tender for 

Supply of Hematology Analyser” . 
2 . Cost of tender form : 

Original — 600 + VAT 

Duplicate — 300 + VAT 
3. Last date and time of issuing of tender form 

20 -2 -2014 , 3 p . m . 
4. Last date and time of receipt of tender 

form - 21 - 2 -2014, 11 a. m . 
5. Date and time of opening of tender - 21 -2 -2014, 

12 noon . 


No. S/825/2013. 

7th January 2014. 
Sealed competitive tenders are invited for the 
purchase of following hospital items to Govenment 
Mental Health Centre, Kozhikode from approved persons/ 
firms. 

Tender No. -- S / 825/13 . 
Cost of tender form : 

Original - 1,500 + VAT 4 %. 
Duplicate — 750 + VAT 4 % . 


Date and time for issue of tender form — 15 -2 - 2014 , 
3 p .m . 


Date and time for receipt of tender — 18 -2- 2014 , 3 p.m . 

Date and time for opening of tender — 20 -2 - 2014 , 
11 a .m . 


The tender should be addressed to “ The 
Superintendent , Govt. Mental Health Centre 
Kozhikode” in a sealed cover. Late tenders will not 
be accepted . 
EMD 1 % (One percent) of rate quoted should be 
remitted along with the execution of agreement. 


The prices quoted should be inclusive of all taxes , 
cess , duties.etc 


In case any difference or dispute arise in 
connection with the contract, all legal proceedings 
relating to the matter shall be instituted in the 
court within whose jurisdiction the purchasing 
officer voluntarily resides . 


The undersigned reserves the right to reject or 
cancel the tender on without assigning any reason 
whatever and his decision will be final whether 
details if any can be had from this office on all 
working days during office hours. 


An agreement has to be executed by you in the 
prescribed proforma on Kerala stamp paper worth 

100 with all the guarantee /warrantee /On site 
service details (with contact number). 


Invoices in triplicate should be submitted for 
payment and the payment will be released only 
after the satisfactory report from the concerned 
with the sanction of the undersigned . 
If any technical problems affect the supplied 
items, you should provide your on site service on 
telephone call or message or even on any 
electronic media within due time. 


Any laxity or any time laps will be treated as 
negligens on your part and the time gap will be 
treated as an extension of the guranatee /warrantee 
period . 


Violation of the agreement or any loss or damage 
will be seriously viewed and has to be 
compensated or else may lead to further strict 
actions . 
Special conditions, if any, will be intimated later. 


Government Mental Health Centre, 
Kozhikode. 


(Sd.) 
Superintendent. 


